| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


: 


GOVERNS 


- 
കര 


ക്കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


16th August 2011 

2011 ആഗസ്റ്റ് 16 
25th Sravana 1933 
1933 ശ്രാവണം 25 


| 33 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 

IDUKKI DISTRICT 


ഇടുക്കി ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


നമ്പർ 


ജെ .4 - 17272 / 2011. 


2011 ജൂ 


ലൈ 11. 


സൂചന: - ബഹു . ലാന്റ് റവന്യൂ കമ്മീഷണറുടെ22 - 2 - 2011 - ലെ എൽ. ആർ. പി.1- 6626/ 2011 നമ്പർ കത്ത്. 


2010 - 11 സാമ്പത്തിക വർഷത്തെ പീരുമേട് താലൂക്കിലെ 10 വില്ലേജ് ആഫീസു ക ളിലെ ജമാബന്തി പരിശോധന 
നടത്തുന്നതിന് ചുവടെ ചേർത്തിരിക്കും പ്രകാരം ജീവനക്കാരെ നിയമിച്ച് ഉത്തരവാകുന്നു . 2010 - 11 സാമ്പത്തിക വർഷത്തിലെ 
വില്ലേജാ ഫീസുകളിലെ രജിസ്റ്ററും അക്കൗണ്ടുകളും സൂക്ഷ്മ പരിശോധന നടത്തുന്നതോടൊപ്പം മുൻ വർഷ ങ്ങ ളിലെ 
പരിശോധന കൂടി നടത്തേണ്ടതാണ്. പോക്കുവരവ് കേസ്സുകൾ ക്രമപ്രകാരമാണോ നടത്തിയിട്ടുള്ളത് എന്നും തണ്ടപ്പേർ 
പിടിച്ചിരിക്കുന്നത് ശരിയായ വിധത്തിലാണോയെന്നും വിശദമായി പരിശോധിക്കേണ്ടതാണ്. എൽ. എ . കേസ്സുകൾ മുതൽ 
വച്ചിട്ടുണ്ടെങ്കിൽ ആയതിന്റെ നിജസ്ഥിതിയും ഉറപ്പു വരുത്തണം. റീസർവെ റിക്കാർഡുകൾ പ്രാബല്യത്തിൽ വന്ന വില്ലേജുകളിൽ 
പുതിയതായി തണ്ടപ്പേർ പിടിക്കുന്ന കേസ്സുകളുടെ നേരെ മുൻ തണ്ടപ്പേരും രേഖപ്പെടുത്തുന്നതിന് വില്ലേജ് ആഫീസർമാർക്ക് 
നിർദ്ദേശം കൊടുത്ത് ഉറപ്പ് വരുത്തേണ്ടതാണ്. 

ജമാബന്തി ചെക്ക് മെമ്മോ തയ്യാറാക്കി നിശ്ചിത തീയതിക്കുള്ളിൽ ചാർജ് ആഫീസർമാർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം. 
ജമാബന്തി പരിശോധനയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും യാതൊരു അലംഭാവവും പാടില്ല എന്നും പ്രത്യേകം ഓർമ്മിപ്പി 
ക്കു ന്നു . കൂടാതെ ഈ നടപടി ക മ ത്തിൽ ഉൾപ്പെട്ട ഏതെ ങ്കിലും ജീവ ന ക്കാർ സ്ഥലം മാറി പോയാൽ പകരം 
നിയ മിക്ക പ്പെടുന്ന ജീവ ന ക്കാർ ടി പരി ശോ ധ ന ചെയ്ത് തീർക്കേ ണ്ട താ ണ് . ടി പരി ശോ ധ ന യുടെ മേൽ നോട്ടം 
ഇൻസ്പെക്ഷൻ ആന്റ് വിജിലൻസ് വിഭാഗം സീനിയർ സൂപ്രണ്ട് ശ്രീമതി എൻ. ജയശ്രീ നിർവഹിക്കേണ്ടതാണ്. 


ചാർജ് 
ആഫീസർമാരുടെ 

പേര് 


പരിശോധനാ 
ഉദ്യോഗസ്ഥരുടെ 

പേര് 


വില്ലേജിന്റെ 

പേര് 


തീയതി 


- 1. 


ധനരത്നൻ, യു . ഡി. ക്ലാർക്ക് 


പെരുവന്താനം 


ശ്രീ . പി . എൻ. അനി 
(ജൂനിയർ സൂപ്രണ്ട്) 


26 - 7 - 201 - 29 - 7 - 2011 


അനുപ്കുമാർ, യു . ഡി . ക്ലാർക്ക് 
സുധി കെ . നായർ, യു . ഡി . ക്ലാർക്ക് 
സജയൻ, എൽ. ഡി. ക്ലാർക്ക് 


ഉപ്പുതറ 
ല്ലാപ്പാറ 
കുമളി 


3 - 8 - 201 - 6 - 8 - 2011 

9 - 8 - 201 - 12 - 8 - 2011 
| 22 - 8 - 201 - 25 - 8 - 2011 


കൊക്കയാർ 


26 - 1 - 2011 - 29 - 7 - 2011 


മഞ്ചുമല് 
പെരിയാർ 


- 9 - 8 - 2017 - 12 - 8 - 2011 
22 - 8 - 201 - 25 - 8 - 2011 


2. ശ്രീ . പി. എസ്. മധുസൂധനൻ രാജേഷ്, കെ . ആർ., യു . ഡി. ക്ലാർക്ക് 
(ജൂനിയർ സൂപ്രണ്ട്) 

അജി, ബി ,. യു . ഡി. ക്ലാർക്ക് 
പോൾ മാത്യു , യു . ഡി . ക്ലാർക്ക് 

പ്രകാശ്, കെ . എസ്., എൽ. ഡി. ക്ലാർക്ക് 
3. ശ്രീമതി കെ . പി . ദീപ് 

അനീഷ് കുമാർ , യു . ഡി . ക്ലാർക്ക് 
(ജൂനിയർ സൂപ്രണ്ട്) 

പ്രിൻസ് വർഗീസ്, യു . ഡി . ക്ലാർക്ക് 
വി . സി. അടജഷ്, യു . ഡി. ക്ലാർക്ക് 
ജിമ്മി അഗസ്റ്റ്യൻ, യു . ഡി . ക്ലാർക്ക് 


വാഗമൺ 


26 - 7 - 201 - 29 - 7 - 2011 


പീരുമേട് 
ഏലപ്പാറ 


9 - 8 - 201 - 12 - 8 - 2011 
22 - 8 - 201 - 25 - 8 - 2011 


കളക്ടറേറ്റ്, 
ഇടുക്കി. 


(ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


ഇടുക്കി ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ (ആർ. ആർ.)- ടെ നടപടിക്രമം 


നമ്പർ 


ജെ . 4 - 11272 / 2011. 


2011 ജൂ 


ലൈ 12 . 


സൂചന: - 1. ബഹു . ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 22 - 2- 2011 - ലെ എൽ. ആർ. പി.- 6626 / 2011 നമ്പർ കത്ത്. 

2. ജില്ലാ കളക്ടറുടെ 4- 6-2011 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 


2010- 11 സാമ്പത്തിക വർഷത്തെ ഉടുമ്പൻചോല താലൂക്കിലെ 23 വില്ലേജുകളിലെ ജമന്തിപരിശോധന നടത്തുന്നതിന് ചുവടെ 
ചേർത്തിരിക്കുന്ന പ്രകാരം ജീവനക്കാരെ നിയമിച്ച് ഉത്ത ര വാകു ന്നു . 2010 - 11 സാമ്പത്തിക വർഷത്തിലെ വില്ലേജാ ഫീസു 
കളിലെ രജിസ്റ്ററുകളും അക്കൗണ്ടുകളും സൂക്ഷ്മ പരിശോധന നടത്തുന്നതിനോടൊപ്പം മുൻ വർഷങ്ങളിലെ പരിശോധനകൂടി 
നടത്തേണ്ടതാണ്. പോക്കുവരവ് കേസ്സുകൾ ക്രമപ്രകാരമാണോ നടത്തിയിട്ടുള്ളത് എന്നും തണ്ടപ്പേർ പിടിച്ചിട്ടുള്ളത് ശരിയായ 
വിധത്തിലാണോയെന്നും വിശദമായി പരിശോധിക്കേണ്ടതാണ്. എൽ. എ . കേസ്സുകൾ മുതൽ വച്ചിട്ടുണ്ടെങ്കിൽ ആയതിന്റെ 
നിജസ്ഥിതിയും ഉറപ്പു വരുത്തണം. റീസർവെ റിക്കാർഡുകൾ പ്രകാരം പുതിയതായി തണ്ടപ്പേർ പിടിക്കുന്ന കേസ്സുകളുടെ നേരെ മുൻ 
തണ്ടപ്പേരും രേഖപ്പെടുത്തുന്നതിന് വില്ലേജ് ആഫീസർമാർക്ക് നിർദ്ദേശം കൊടുത്ത് ഉറപ്പ് വരുത്തേണ്ടതാണ്. 

- ജമാബന്തി ചെക്ക് മെമ്മോ തയ്യാറാക്കി പരിശോധനാ തീയതിക്കുള്ളിൽ ചാർജ്ജ് ആഫീസർമാർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം. 
ജ മാ ബന്തി പരിശോധനയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും യാതൊരു അലംഭാവവും പാടില്ല എന്നും പ്രത്യേകം 
ഓർമ്മിപ്പിക്കുന്നു . കൂടാതെ ഈ നടപടിക്രമത്തിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ജീവനക്കാർ സ്ഥലം മാറി പോയാൽ പകരം 
നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ ഈ ജോലി ചെയ്ത് തീർക്കേണ്ടതാണ്. ടി പരിശോധനയുടെ മേൽനോട്ടം ശ്രീമതി മായ , എസ്., 
സീനിയർ സൂപ്രണ്ട്, സ്യൂട്ട് സെൽ നിർവഹിക്കേണ്ടതാണ്. 

ഉടുമ്പൻചോല 


ചാർജ്ജ് 
ആഫീസറുടെ 
- പേര് 


പരിശോധനാ 
ഉദ്യോഗസ്ഥന്റെ 

പേര് 


വില്ലേജുകൾ 


തീയതി 


റിനു , എം . എസ്., യു . ഡി . സി. 


ശാന്തൻപാറ 


1. ജോയി കുര്യാക്കോസ് 

(ജൂനിയർ സൂപ്രണ്ട്) 


26 - 7 - 201 - 29 - 7 - 2011 


രാജീവ്, എം . ആർ., എൽ. ഡി . സി. 
ജോസെബാസ്റ്റ്യൻ, യു . ഡി . സി . 
ഫിറോസ്ഖാൻ, എൽ. ഡി . സി . 
സബീൻ, ജി ., യു . ഡി . സി . 


കൊന്നത്തടി 
ചിന്നക്കനാൽ 
രാജാക്കാട് 


- 3 - 8 - 201 - 6 - 8 - 2011 

9 - 8 - 201 - 12 - 8 - 2011 
22 - 8 - 201 - 25 - 8 - 2011 


പൂപ്പാറ 


26 - 7 - 201 


- 29 - 7 - 2011 


2 . ഇ . എസ്. ജോൺസൺ 
- (ജൂനിയർ സൂപ്രണ്ട്) 


സണ്ണി ജോസഫ്, എൽ. ഡി . സി . 
രാജേഷ്ചന്ദ്രൻ, യു . ഡി . സി . 
ബാബു ജേക്കബ്, എൽ. ഡി . സി . 
സിബി തോമസ്, യു . ഡി. സി . 


ബൈസൺവാലി 
രാജകുമാരി 


9 - 8 - 201 - 12 - 8 - 2011 
22 - 8 - 2011 - 25 - 8 - 2011 


കരുണാപുരം 


26 - 7 - 201 - 29 - 7 - 2011 


3. പി . കെ . ഷാജി 

( ജൂനിയർ സൂപ്രണ്ട്) 


പി. എൽ. ഈയോസ് 
പോൾസൺ, എം . എസ്., എൽ. ഡി. സി . ഉടുമ്പൻചോല 
സന്തോഷ്, എ ., എൽ. ഡി. സി . 

ആനവിലാസം 


3 - 8 - 201 - 6 - 8 - 2011 
9 - 8 - 201 - 12 - 8 - 2011 


ദീപു ഭാസ്കരൻ, എൽ. ഡി. സി . 


കാന്തിപ്പാറ 


3 - 8 - 201 - 6 - 8 - 2011 


4. ജോയി ജോസഫ് 

(ജൂനിയർ സൂപ്രണ്ട്) 


അയ്യപ്പൻകോവിൽ 9 -8 - 201 - 12- 8 - 2011 


സജി, യു . ഡി . സി . 
സാജു മാത്യു , എൽ. ഡി. സി. 
സുനി, ആർ., എൽ. ഡി . സി. 


ചതുരംഗപ്പാറ 


26 - 8 - 201 - 31- 8 - 2011 


എൻ. കെ . സജീവ്, യു . ഡി. സി . 


ചക്കുപള്ളം 


3 - 8 - 201 - 6 - 8 - 2011 


- 5. എം . ആർ. വർഗീസ് 

(ജൂനിയർ സൂപ്രണ്ട്) 


ആർ. കുഞ്ഞുമോൻ, യു . ഡി . സി . 
ജോർജ്ജ്, പി. എ ., എൽ. ഡി . സി . 
ജി. സുനീഷ്, യു . ഡി. സി. 
ശ്രീപ്രിയ , എം . ആർ., യു . ഡി. സി. 


അണക്കര 
വണ്ടൻമേട് 
പാമ്പാടുംപാറ 


9 - 8 - 201 - 12 - 8 - 2011 
17 - 8 - 20120 - 8 - 2011 
26 - 8 - 201 - 31 - 8 - 2011 


ഉപ്പുതോട് 


3 - 8 - 2011 - 6 - 8 - 2011 


6. ലത , വി . ആർ. 

(ജൂനിയർ സൂപ്രണ്ട്) 


കൽകൂന്തൽ 


17 - 8 - 20120 - 8 - 2011 


ഗീത , കെ . ആർ., യു . ഡി. സി . 
ജിജിമോൾ, പി . കെ ., യു . ഡി . സി . 
അനിതാദേവി, യു . ഡി. സി . 
ഷാജിതാബീവി, യു . ഡി . സി. 


പാറത്തോട് 
വാത്തിക്കുടി 


26 - 8 - 201 - 31 - 8 - 2011 
26 - 7 - 201 - 29 - 7 - 2011 


7. ബീന പി . ആനന്ദ് 

(ജൂനിയർ സൂപ്രണ്ട്) 


ബിനുജാബന്നി, യു . ഡി. സി. 
സിനി, എം . എസ്., യു . ഡി . സി . 
നിസാർ, പി . എച്ച്., എൽ. ഡി . സി . 


കട്ടപ്പന് 
തങ്കമണി 


9 - 8 - 201 - 12 - 8 - 2011 
26 - 8 - 201 - 31- 8 - 2011 


കളക്ടറേറ്റ്, 
ഇടുക്കി. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി കളക്ടർ (ആർ. ആർ.). 


ലേലപ്പരസ്യം 


- (1) 


(2) 


ഈട്ടി 


120 


ഈട്ടി 


110 


ഈട്ടി 


68 


(1) 
നമ്പർ കെ - 4449/ 2002. 

2011 ജൂ ലൈ 12. 
-- ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ ഇലപ്പള്ളി 
വില്ലേ ജിൽ സർക്കാർ അ ധീ ന ത യി ലെ ടുത്ത്കാഞ്ഞാർ 
പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരിക്കുന്ന താഴെ 
പട്ടികയിൽ വിവരിക്കുന്ന 10 കഷ്ണം ഈട്ടി തടികൾ ഇടുക്കി 
ജില്ലാ കളക്ടറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഓഫീസറോ 
20 - 9- 2011 -ാം തീയതി രാവിലെ 11 മണിക്ക് തൊടുപുഴ താലൂക്ക് 
ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


ഈട്ടി 


170 


ഈട്ടി 


130 


ഈട്ടി 


135 


- ലേല വ്യവസ്ഥകളും നിബന്ധനകളും എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും ഇടുക്കി ജില്ലാ കളക്ടറുടെ ആഫീസിൽനിന്നോ 
ലേലം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ആഫീസിൽനിന്നോ 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ തൊടുപുഴ തഹശീൽദാരുടെ അനുമതിയോടു 
കൂടി തടികൾ പരിശോധിച്ച് ബോധ്യപ്പെടാ വു ന്ന താ ണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യസമയ 
ത്തിന് മുൻപ് ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതാണ്. 


നിബന്ധനകൾ 


1. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിന് മുൻപായി 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 


നമ്പർ കെ - 51971/ 2005. 

2011 ജൂ ലൈ 12. 
ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ തൊടുപുഴ 
വില്ലേജിൽ സർക്കാർ അധീനതയിലെടുത്ത് സൂക്ഷിച്ചിരിക്കുന്ന 
താഴെ പട്ടികയിൽ വിവരിക്കുന്ന 8 കഷ്ണം തേക്ക് തടികൾ 
തിരുവനന്തപുരം ലാന്റ് റവന്യൂ കമ്മീഷണറുടെ സ്ഥിരീകരണത്തിന് 
വിധേ യ മായി ഇടുക്കി ജില്ലാ കളക്ടറോ അ ദ്ദേ ഹം 
ചുമതലപ്പെടു ത്തുന്ന ഓഫീസറോ 22 - 9- 2011 -ാം തീയതി 
രാവിലെ 11 മണിക്ക് തൊടുപുഴ താലൂക്ക് ഓഫീസിൽ വച്ച് 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 

- ലേല വ്യവസ്ഥകളും നിബന്ധനകളും എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും ഇടുക്കി ജില്ലാ കളക്ടറുടെ ആഫീസിൽനിന്നോ 
ലേലം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ആഫീസിൽനിന്നോ 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ തൊടുപുഴ തഹശീൽദാരുടെ അനുമതി 
യോടുകൂടി തടികൾ പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. 
ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്രഹിക്കുന്നവർ കൃത്യ 
സമയത്തിന് മുമ്പ് ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതാണ്. 


2. ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ 

പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിച്ചു നൽകുന്നതാണ്. 


3. ലേലം ഉറപ്പിക്കു ന്ന യാൾ ലേല തുകയും വിൽപ്പന 
നികുതിയും അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതാണ്. 


4. പ്രത്യേക കാരണമൊന്നും കാണിക്കാതെ ലേലം മാറ്റി 

വയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ലേലം നടത്തുന്ന 
ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


നിബന്ധനകൾ 


5. ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്ക 

പ്പെട്ടാൽ ലേലം അടുത്ത ദിവസം നടത്തുന്നതാണ്. 


1. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിന് മുമ്പായി 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 


6. ലേല വിൽപ്പന ലാന്റ് റ വ ന കമ്മീ ഷ ണ റുടെ 

അംഗീ കാ ര ത്തിനും തീരു മാ ന ത്തിനും വിധേ യ 
മായിരിക്കും. 


2. ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ 

പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിച്ചു നൽകുന്ന 
താണ്. 


7. സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ താഴെയാണ് ലേല 
തുകയെങ്കിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതല്ല. 


3. ലേലം ഉറപ്പിക്കു ന്ന യാൾ ലേല തുകയും വിൽപ്പന 
നികുതിയും അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതാണ്. 


8. നിലവിലുള്ള മറ്റെല്ലാ ലേല വ്യവസ്ഥകളും ഈ ലേലം 

സംബന്ധിച്ചും ബാധകമാണ്. 


4. പ്രത്യേക കാരണമൊന്നും കാണിക്കാതെ ലേലം മാറ്റി 
- വയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ലേലം നടത്തുന്ന 
ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


പട്ടിക 


നമ്പർ 


- ഇനം 


എണ്ണം 


നീളം 
- ( സെ . മീ.) 

(3) 


ചുറ്റുവണ്ണം 
( സെ . മീ .) 


- (1) 


(2) 


ഈട്ടി 


5. ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്ക 

പ്പെട്ടാൽ ലേലം അടുത്ത ദിവസം നടത്തുന്നതാണ്. 
6. ലേല വിൽപ്പന ലാന്റ് റവന്യൂ കമ്മീ ഷ ണ റുടെ 

അം ഗീ കാ ര ത്തിനും തീരു മാ ന ത്തിനും വിധേ യ 
മായിരിക്കും. 
7. സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ താഴെയാണ് ലേല 

തുകയെങ്കിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതല്ല. 
8. നിലവിലുള്ള മറ്റെല്ലാ ലേല വ്യവസ്ഥകളും ഈ ലേലം 

സംബന്ധിച്ചും ബാധകമാണ്. 


ഈട്ടി 


150 


ഈട്ടി 


ഈട്ടി 


120 


പട്ടിക 


നമ്പർ ഇനം 


എണ്ണം 


നീളം 
( സെ . മീ .) 


ചുറ്റുവണ്ണം 
( സെ . മീ .) 


- തേക്ക് 


1390 


104 


തേക്ക് 


640 


തേക്ക് 


1160 


തേക്ക് 


1330 


തേക്ക് 


770 


തേക്ക് 


810 


തേക്ക് 


1085 


തേക്ക് 


1205 


കളക്ടറേറ്റ്, 
ഇടുക്കി. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി കളക്ടർ (എൽ. ആർ.) 
- ( കളക്ടർക്കുവേണ്ടി) 


